(CCL ) 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015- 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERN 


കേരള 


രള സർക്ക 
NMENT OF 


ദ 
ർക്കുമാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


2017 സെപ്റ്റംബർ 19 
19th September 2017 

1193 കന്നി 3 
3rd Kanni 1193 


നമ്പർ 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


1939 ഭാദം 28 
28th Bhadra 1939 


PART III 


Public Works Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ.എസ്. ഡി .- ടി.എൻ./ 05/ 2017 - 18 . 

2017 ആഗസ്റ്റ് 26. 
കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കോഴിക്കോട് താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക്മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 26- 9 - 2017 - ന് 3 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ 

പേരും അടങ്കൽ തുകയും 


നിരതദ്രവ്യം ദർഘാസ് പ്രമാണത്തിന്റെ GST @ 18 % 

വില 

( CGST- 9 % + 
SGST- 9 % ) 


( 2 ) 


5 ,000 


400 


11 /2017 - 18- കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ 
കേന്ദ്രത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മേഖല ഡിസൈൻ 
ആഫീസിനു വേണ്ടി പാർട്ടീഷനും ക്യൂബിക്ക ളു കളും 
ഏർപ്പെടുത്തൽ - 1,99, 636 


2 


2 ,400 


300 


12/ 2017 -18 --- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള 
ഡെന്റൽ കോളേജിൽ പുതിയ എക്സ്റേ മുറിയിലേക്ക് വൈദ്യുത 
സംവിധാനം ഏർപ്പെടുത്തൽ - 94, 492 


Gaz . No. 37/ 2017 /DTP (PWD ) . 


291 


19th SEPT. 2017) 


PUBLIC WORKS DEPARTMENT 


244 


(3 ) 


3 


1,500 


300 


13 / 2017 - 18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ 
ആഫീസിനു സമീപത്തുള്ളമുറിയിൽ വൈദ്യുത സംവിധാനം 
മെച്ചപ്പെടുത്തൽ - 57,277 


1,500 


300 


14/ 2017 -18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം . 
സി .എച്ച്.- ലെ കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ 
പുതു തായി പണി ക ഴി പ്പിച്ച് കാത്തിരിപ്പ് സ്ഥലത്ത് 
വൈദ്യുതീകരണം - 56,396 


5 


1,700 


300 


15 / 2017 - 18 - കോഴിക്കോട് ഗവൺമെന്റ് ആർട്ട്സ് ആന്റ് 
സയൻസ് കോളേജ് 2016- 17 പദ്ധതി പ്രവർത്തനങ്ങൾ പുതുതായി 
നിർമ്മിക്കപ്പെട്ട ലൈബ്രറി കെട്ടിടത്തിൽ കമ്പ്യൂട്ടർ പ്ലറ്റുകൾ 
ഏർപ്പെടുത്തൽ - 65,487 


| 6 


4 , 000 


400 


16/ 2017 - 18 - കോഴിക്കോട് ഗവൺമെന്റ് ആർട്ട്സ് ആന്റ് 
സയൻസ് കോളേജ് 2016 - 17 പദ്ധതി പ്രവർത്തനങ്ങൾ- സെമിനാർ 
ഹാളിന്റെ വൈദ്യുതീകരണം - 1,58 ,345 


| 7 


1, 100 


300 


- 17 / 2017 - 18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം . 
സി .എച്ച്.- ലെ കംഫർട്ട് സ്റ്റേഷനിലെ പുനർ വൈദ്യുതീകരണം - 
41,333 


8 


1,200 


300 


18 / 2017 - 18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ 
സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ രണ്ടാം നിലയിൽ പനി വാർഡ് 
രൂപീകരണം - - 46 ,411 


9 


1, 100 


300 


19/ 2017 - 18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ 
്പെഷ്യാലിറ്റി ബ്ലോക്കിനടുത്തുള്ള പ്രധാന റോഡ് 
വീതികൂട്ടുന്നതിനോടനുബന്ധിച്ച് എൽ. ക്യൂ . ക്വാർട്ടേഴ്സി 
ലേക്കുള്ള വൈദ്യുതി കണക്ഷനുകൾ പുനഃക്രമീകരിക്കൽ 
- 40 ,420 


10 


800 


300 


20/ 2017 - 18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ 
സ്പെഷ്യാലിറ്റി ബ്ലോക്കിനടുത്തുള്ള പ്രധാന റോഡ് 
വീതികൂട്ടുന്നതിനോടനുബന്ധിച്ച് ലോ ടെൻഷൻ വൈദ്യുത 
ലൈൻ പുനഃക്രമീകരിക്കൽ - - 29,914 


11 


1,200 


300 


21/ 2017 - 18 - കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ 

ഐ . സി. ഡി .എസ്. ആഫീസിന്റെ പുനർ വൈദ്യുതീകരണം 
s 47, 227 


12 


1, 200 


300 


| 22 /2017 -18 - കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപ്രതി 
യിലെ ഡയാലിസിസ് യൂണിറ്റിലെയും സി .എസ്. ആർ. - ലെയും 
കേടായ മെയിൻ സ്വിച്ചുകളുടെ അറ്റകുറ്റപ്പണികൾ - 45 ,823 


13 


1, 000 


300 


23/ 2017 - 18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ 

ലോ ടെൻഷൻ വൈദ്യുതി ലൈനിൽ തട്ടി ക്കിടക്കുന്ന 
മര ചില്ലുകൾ മുറിച്ച് മാറ്റൽ - 39, 945 


14 


5 ,000 


400 


24 / 2017 - 18 - കോഴി ക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ 
എഡ്യൂക്കേഷൻ കോളേജ് അടിസ്ഥാന സൗകര്യ വികസനം 
ബി. പി. ഇ . ആന്റ് ബി. പി . ഇഡ്. ക്ലാസ്സ് മുറികളുടെ 
വൈദ്യുതീകരണം - 1, 99,997 


15 


5, 000 


400 


25 / 2017 - 18 - കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ നിർഭയ 
ഷെൽട്ടർ ഹോമിന് പുതിയ കെട്ടിടം നിർ മ്മി ക്ക ൽ , 
വൈദ്യുതീകരണം - 1, 87,849 


16 


4 , 600 


400 


26/ 2017 - 18 - കോഴിക്കോട് മായനാടുള്ള അംഗപരിമിതരുടെ 
വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെ പ്രത്യേക അറ്റകുറ്റ 
പണികൾ, വൈദ്യുതീകരണം - 1,83,611 


292 


19th SEPT. 2017 ) 


PUBLIC WORKS DEPARTMENT 


245 


( 3 ) 


17 


1, 000 


300 


27/ 2017 - 18 - കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ സർക്കാർ 
ജീ വ ന ക്കാ രു ടെ സ ഹ ക ര ണ സ്റ്റോ റിന്റെ പുനർ 
വൈദ്യുതീകരണം - 36,598 


18 


- 1, 200 


1, 200 


300 


28/ 2017 - 18 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ബി ബ്ലോക്ക് 
മൂന്നാംനിലയിലുള്ള ട്രഷറി ഡയറക്ടറുടെ (ഉത്തര മേഖല ) 
ആഫീസിലെ വൈദ്യുത അറ്റകുറ്റ പണികളും അഭിവൃദ്ധി 
പ്പെടുത്തലും - 47 ,134 


19 


- 


500 


300 


- 29 / 2017 - 18 - കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ 
മന്ദി ര ത്തിലെ എയർ കണ്ടീ ഷ ണറു കളുടെ അടിയന്തിര 
അറ്റകുറ്റപണികൾ - - 19,467 


20 


1,200 


300 


30 / 2017 - 18- കോഴിക്കോട്- പാവമണി റോഡിലുള്ള പോലീസ് 
ക്വാർട്ടേഴ്സസ് ഫ്ളാറ്റ് ബി - 26 - ന്റെ പുനർ വൈദ്യുതീകരണം - 
- 45, 641 


21 


1 , 100 


300 


31 /2017- 18 - കോഴിക്കോട്- പാവമണി റോഡിലുള്ള പോലീസ് 
ക്വാർട്ടേഴ്സ് ബി - 32 - ന്റെ പുനർ വൈദ്യു തീ ക രണം - 
- 42 ,513 


3, 600 


300 


22 32/ 2017 - 18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള 

വനിതാ ഹോസ്റ്റൽ 3 - ന്റെ വൈദ്യുത സംവിധാനങ്ങളുടെ 
പുനരുദ്ധാരണം - - 1,44,019 


23 


- 900 


900 


300 


33/ 2017- 18 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള 
250 കട്ടിലുകളുള്ള വനിതാ ഹോസ്റ്റലിൽ കെ .എസ്. ഇ . ബി.- ക്ക് 
വേണ്ടി മീറ്റർ ബോക്സ് ഏർപ്പെടുത്തൽ - 34,101 


24 


1,200 


300 


34/ 2017-18 -- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപ്രതിയിലെ 
എസ്. ഡി .എസ്. എം . കെട്ടിടത്തിലെ ന്യൂക്ലിയർ മെഡിസിൻ 
ഡിപ്പാർട്ട്മെന്റിൽ വൈദ്യുത സംവിധാനങ്ങളുടെ പരിഷ്ക്കരണം - 
- 47, 159 


25 


700 


300 


- 35 / 2017 - 18 - കോഴിക്കോട്- കൊയിലാണ്ടി സബ് കോടതി 
ബാർ അസോസിയേഷൻ ആഫീസിൽ പ്രത്യേക മീറ്റർ 
ഏർപ്പെടുത്തൽ - - 25,826 


പ്രവൃത്തി പൂർത്തീകരണ കാലാവധി ക്രമനമ്പർ 19, 23, 25 എന്നിവയ്ക്ക് 10 ദിവസം, മറ്റുള്ളവയ്ക്ക് 15 ദിവസം. 


കരാറുകാരുടെ യോഗ്യത " എ , " ബി , " സി വിഭാഗം കരാറുകാർ . 
ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd.gov.in - ൽ ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 10 ദിവസത്തിന് മുമ്പ് 
മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് 
വകുപ്പ് ( വൈദ്യുത വിഭാഗം), കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
ആലേഖനം ചെയ്ത് സമർപ്പിക്കേണ്ടതുമാണ്. 

ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. തപാലിലുണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
ഓഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വില 0059 - 80 - 800 - 96 (02 ) എന്ന ശീർഷകത്തിൽ ട്രഷറി യിലും നികുതി GST @ 18 % 
(CGST-9 % + SGST- 9 %) ഒടുക്കി ചെലാൻ രസീത് ടെണ്ടർ പ്രമാണത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം, കരാറുകാരുടെ 
നിലവിലുള്ള ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള പ്രാഥമിക കരാർ - 200 - ന്റെ മുദ്രപ്പത്രത്തിൽ 
ടൈപ്പ് ചെയ്തത്എന്നിവ ആവശ്യമായ മറ്റു രേഖകൾ സഹിതം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട്. 


- (ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


293 


